Regn .No. KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 


G 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. രജി. നമ്പർ 
KL/TV ( N )/ 634/2012- 14 


GOVERNN 


ഷം 


കേര 


രള സർക് 
NMENT OF 


h 
ർക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th November 2013 
| 2013 നവംബർ 5 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 2 


നമ്പർ 


14th Karthika 1935 
1935 കാർത്തികം 14 


PART III 
Industries Department 


CLAIM NOTICE 


ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 

മാനേജരുടെ നടപടിക്രമം 


No. JCI (HQ ) Alappuzha/5/2013. 


8th October 2013. 


( ഹാജർ: എ . മുഹമ്മദ്കുഞ്ഞ്( ജി . എം . ഇൻചാർജ്ജ്) 


നമ്പർ ജി / 3289/ 2013. 


2013 ജൂൺ 17. 


M /s. Aroor Engineering and Industrial Workers 
Co -operative Society Ltd . No . S IND ( A ) 189 , Aroor, 
Alappuzha is being liquidated as per the proceedings 
No . G -3289/13 dated 17-6 -2013 of the General Manager, 
District Industries Centre, Alappuzha. Claim due by the 


വിഷയം: - സഹകരണ സംഘം നിയമം 1969 (ആക്ട് 21) 

പ്രകാരം ലിക്വിഡേറ്ററെ നിയമിച്ചു കൊണ്ടുള്ള 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - 1. എസ്. ആർ. ഒ. നം . 857/ 79 നോട്ടിഫിക്കേഷൻ 

നം . 20525/ എഫ്2 / 79 / ഐ . ഡി. തീയതി 2/7 /1979. 


society if any should be reached the liquidator within two 


months (60 days) from the publishing of this notice with 
valid supporting documents . Any claim received after two 


2. ജെ . സി . ഐ . (എച്ച്.എൽ. ഒ.) ആലപ്പുഴയുടെ 

20 - 5 - 2013 - ലെ ജെ . സി . ഐ . ( എച്ച്.എൽ. ഒ.)/ 
44 / 12 നമ്പർ കത്ത് . 


months shall not be entertained . 


District Industries Centre, 
Alappuzha. 


(Sd.) 
Liquidator. 


അരൂർ എഞ്ചിനീയറിംഗ് ഐ . സി .എസ്. ലിമിറ്റഡ്നമ്പർ 189 
ദീർഘനാളുകളായി പ്രവർത്തനരഹിതമാണ്. 1969 - ലെ സഹകരണ 
സംഘം നിയമം 65 വകുപ്പു പ്രകാരം സംഘത്തിൽ നടത്തിയ 


12th JULY 2011] 


INDUSTRIES DEPARTMENT 


അന്വേഷണത്തിൽ നിയമപ്രകാരമുള്ള പരിശോധനയിൽ സംഘം 
പ്രവർത്തനം നിർത്തലാക്കുന്നതിന് നിയമം 71 പ്രകാരമുള്ള 
നടപടികൾ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. സംഘം പ്രവർത്തനം 
തുടർന്നു കൊണ്ടു പോകുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ 
നട ത്തിയ 65 വകുപ്പ്അന്വേ ഷ ണ ത്തിലും / സെക്ഷൻ 66 
പ്രകാരമുള്ള പരിശോധനയിലും സംഘം സമാപീകരിക്കുന്നതിന് 
അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നതിനാൽ 
ഈ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് 
സഹ ക രണ നിയമം വകുപ്പ് 71 പ്രകാരം ലിക്വി ഡേ റ്റ 
നിയമിക്കേണ്ടതുണ്ട്. 


നിലയിൽ സഹകരണ സംഘം നിയമം 71 -ാം വകുപ്പ് പ്രകാരം 
അരൂർ എഞ്ചിനീയറിംഗ് ഐ . സി .എസ്. ലിമിറ്റഡ് നമ്പർ 189 എന്ന 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ഈ ആഫീസിലെ ജൂനിയർ 

കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ( ഹെഡ്ക്വാർട്ടേഴ്സ്) - യെ 
നിയമിച്ച് ഉത്തരവാകുന്നു . ഈ ഉത്തരവിലെ തീയതി മുതൽ 
1 വർഷത്തിനകം സംഘം സമാപ്തീകരണത്തിനുള്ള നടപടികൾ 
- പൂർത്തീകരിച്ച്റിപ്പോർട്ട്ചെയ്യേണ്ടതാണ്. 


ഉത്തരവ് 


മേൽ വിവ രിച്ച സാഹച ര്യ ത്തിൽ 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമം ചട്ടം അനുസരിച്ച് ആലപ്പുഴ 
ജില്ലയിലെ വ്യവസായ സഹകരണ സംഘങ്ങളുടെരജിസ്ട്രാർ എന്ന 


ജൂനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ 
( ഹെഡ്ക്വാർട്ടേഴ്സ്), 
ജില്ലാ വ്യവസായ കേന്ദ്രം, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ജനറൽമാനേജർ. 


